Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


-- 


. 
കേര 


- 


- 


- - - 


SRNA 


ള സർക് 


ക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th September 2012 
2012 സെപ്റ്റംബർ 4 
13th Bhadra 1934 
- 1934 ഭാദം 13 


35 


വാല്യം 57 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ 21/7077 /2010 / ആർ.ആർ.ആർ.എഫ്. 2012 ജൂ 


ലൈ 31. - 


മലപ്പുറം ജില്ല , പാണ്ടിക്കാട് ആർ.ആർ. ആർ.എഫ്. ബറ്റാലി 
യനിൽ സൂക്ഷിച്ചിട്ടുള്ള താഴെ പറയുന്ന വസ്തുക്കൾ 24- 9-2012 -ാം 
തീയതി 11 മണിക്ക് ബറ്റാലിയൻ പരിസരത്തുവച്ച് പരസ്യമായി 
ലേലം ചെയ്തുകൊടുക്കുന്നതാണ്. 


22 - 9 - 2012 -ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായി 
കിട്ടത്തക്ക വിധം സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ 
നേരിട്ടോ തപാൽ മുഖേനയോ കമാണ്ടന്റിന് സമർപ്പിക്കാവുന്ന 
താണ്. ദർഘാസുകൾ വെള്ള കടലാസിൽ എഴുതി നിരതദ്രവ്യം 
ആർ. ആർ. ആർ.എഫ്. കമാണ്ടന്റിന്റെ ഓഫീസിൽ മുൻകൂർ 
അടച്ചതിന്റെ രസീത് അല്ലെങ്കിൽ നിരതദ്രവ്യം കമാണ്ടന്റിന്റെ 
പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ അടച്ചതിന്റെ 
ഡിമാന്റ് ഡാഫറ്റ് സഹിതം സമർപ്പിക്കാവുന്നതാണ്. ദർഘാസുകൾ 
അടക്കം ചെയ്തിട്ടുള്ള കവറിനുമുകളിൽ “ ഗെന്ററിനും മോട്ടോറിനും 
ഉള്ള ടെണ്ടർ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 
ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ ലേലസ്ഥലത്ത് നിർദ്ദിഷ്ട 
സമയത്ത് ഹാജരാകേണ്ടതാണ്. 


- ഇനവിവരം 
1. കോംട്ടൻ മെയ്ക്ക് 375 ഡബ്ളിയൂ 1425 ആർ. പി. എം . 
- സിംഗിൾ ഫേയ് സ് 10 കിലോ 12 എച്ച്. പി . വെറ്റ് 

ഗെൻഡർ വിത്ത് സ്റ്റോൺ- 2 എണ്ണം 
2. 17.5 എച്ച്. പി. 12 സ്റ്റേജ് 3 ഫേ യ് സ് ബോർവെൽ 

സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പ് സെറ്റ് - 1 എണ്ണം 
നിരതദ്രവ്യം - 100 


ല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ 
കൃത്യസമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർമുമ്പ് മേൽപറഞ്ഞ പ്രകാരം 
നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ലേലസ്ഥലത്ത് അടച്ച് രസീത് 
വാങ്ങേ ണ്ട തു മാ ണ് . ലേലം കഴി ഞ്ഞാ ലു ടൻ ലേലം 
നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ച് കൊടുക്കുന്നതുമാണ്. 


- ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണുന്ന ആൾക്ക് 
താൽക്കാലിക മായി ലേലം ഉറപ്പിക്കു ന്ന തു മാ ണ് . ലേലം 
കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതി തുക 
നിരതദ്രവ്യം കഴിച്ച് ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്തുവച്ച് 
തന്നെ അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ് . ലേലം/ ടെണ്ടർ 

സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി പത്ത് ദിവസത്തിനകം ബാക്കി 
- തുകയും നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും അടച്ച് 
സ്വന്തം ഉത്തരവാദിത്വത്തിൽ വസ്തുക്കൾ കൊണ്ടുപോകേണ്ടതാണ്. 


ഏതെങ്കിലും കാരണത്താൽ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാ രി ൽ മുതൽക്കൂട്ടു ന്നതും 
വസ്തുക്കൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേല 
ത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത്മുൻ ലേല 
ക്കാരനിൽ നിന്ന് ഈടാക്കുന്നതും കൂടുതലായി ലഭിക്കുന്ന 
തുകയ്ക്ക് മുൻ ലേലക്കാരൻ അവകാശിയല്ലാത്തതുമാണ്. 


ഗന്ററും മോട്ടോറും ഏതെങ്കിലും പ്രവൃത്തി ദിവസം 
ഓഫീസ് സമയത്ത് പരിശോധിക്കാവുന്നതാണ്. കമാണ്ടന്റിന് 
യാതൊരു കാരണവും കൂടാതെ ലേലം മാറ്റിവയ്ക്കാവുന്നതും 
അസ്ഥിരപ്പെടുത്താവുന്നതുമാണ്. 
റാപ്പിഡ് റെസ്പോൺസ് ആന്റ് 
റെസ്ക് ഫോഴ്സ് 
കമാണ്ടന്റിന്റെ കാര്യാലയം, 

( ഒപ്പ്) 
പാണ്ടിക്കാട്. 

കമാണ്ടന്റ്. 


